കര്‍ത്താവിനോടുള്ള ഭയം ജ്ഞാനത്തിന്റെ കിരീടമാണ്‌, അത്‌ 
സമാധാനവും പൂര്‍ണ ആരോഗ്യവും തഴച്ചുവളരുന്നു; അവ രണ്ടും 
ദൈവത്തിന്റെ ദാനങ്ങള്‍ ആകുന്നു; അതു അവനെ 
സ്‌നേഹിക്കുന്നവരുടെ സന്തോഷത്തെ വര്‍ദ്ധിപ്പിക്കുന്നു. 
ജ്ഞാനത്തിന്റെ അടിസ്ഥാനം കര്‍ത്താവിനെ ഭയപ്പെടുക 
എന്നതാണ്‌, അതിന്റെ ശാഖകള്‍ക്ക്‌ ദീര്‍ഘായുസ്സുണ്ട്‌. 
സഭാപ്രസംഗം 1:18,20 പഴയ തലമുറകളെ നോക്കുവിന്‍; 
എപ്പോഴെങ്കിലും കര്‍ത്താവില്‍ ആശ്രയിക്കുകയും 
നാണിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കില്‍ ആരെങ്കിലും 
അവന്റെ ഭയത്തില്‍ വസിച്ചു ഉപേക്ഷിക്കപ്പെട്ടുവോ? അല്ലെങ്കില്‍ 
തന്നെ വിളിച്ചപേക്ഷിച്ച ആരെയാണ്‌ അവന്‍ ഒരിക്കലും 
നിന്ദിച്ചത്‌? കര്‍ത്താവിനെ ഭയപ്പെടുന്നവര്‍ അവന്റെ വചനം 
അനുസരിക്കുകയില്ല; അവനെ സ്നേഹിക്കുന്നവര്‍ അവന്റെ 
വഴികളെ പ്രമാണിക്കും. കര്‍ത്താവിനെ ഭയപ്പെടുന്നവര്‍ അവനു 
പ്രസാദമുള്ള നന്മ അന്വേഷിക്കും; അവനെ സ്നേഹിക്കുന്നവര്‍ 
ന്യായപ്രമാണത്താല്‍ നിറയും. കര്‍ത്താവിനെ ഭയപ്പെടുന്നവര്‍ 
തങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും അവന്റെ സന്നിധിയില്‍ 
തങ്ങളുടെ ആത്മാക്കളെ താഴ്ത്തുകയും ചെയ്യും: ഞങ്ങള്‍ 
മനുഷ്യരുടെ കൈകളിലല്ല, കര്‍ത്താവിന്റെ കയ്യില്‍ വീഴും; 
അവന്റെ മഹത്വം പോലെ അവന്റെ കരുണയും ആകുന്നു. 
സഭാപ്രസംഗം 2:10,15-18 കര്‍ത്താവിനോടുള്ള ഭയം അധികാരം 
പ്രാപിക്കുന്നതിനു മുമ്പായി പോകുന്നു; മഹാന്മാരും 
ന്യായാധിപന്മാരും അധികാരികളും ബഹുമാനിക്കപ്പെടും; 
എങ്കിലും അവരില്‍ കര്‍ത്താവിനെ ഭയപ്പെടുന്നവനേക്കാള്‍ 
വലിയവന്‍ ആരുമില്ല. സഭാപ്രസംഗം 10:21,24 


മകനേ, നാം ദരിദ്രരാകുമെന്നു ഭയപ്പെടേണ്ടാ; നീ ദൈവത്തെ 
ഭയപ്പെട്ടു സകലപാപവും വിട്ടു അവന്നു പ്രസാദമുള്ളതു 
ചെയ്താല്‍ നിനക്കു വളരെ ധനം ഉണ്ടു. തോബിത്‌ 4:21 
യഹോവയെ മാത്രം ഭയപ്പെടുകയും പൂര്‍ണ്ണഹൃദയത്തോടെ 
അവനെ സേവിക്കുകയും ചെയ്യുക. 1 സാമുവല്‍ 12:24 

പിന്നെ ജ്ഞാനം എവിടെനിന്നു വരുന്നു? ഗ്രഹിക്കുന്ന സ്ഥലം 
എവിടെ? അവന്‍ മനുഷ്യനോടു: ഇതാ, കര്‍ത്താവിനോടുള്ള ഭയം 
തന്നേ ജ്ഞാനം; തിന്മയില്‍ നിന്ന്‌ അകന്നുപോകുന്നത്‌ 
വിവേകമാണ്‌. ഇയ്യോബ്‌ 28:20,28 

യഹോവാഭക്തി നിര്‍മ്മലവും ശാശ്വതവും ആകുന്നു; 
യഹോവയുടെ ന്യായവിധികള്‍ സത്യവും സത്യവും ആകുന്നു. 
സങ്കീര്‍ത്തനം 19:9 

സര്‍വ്വഭൂമിയും യഹോവയെ ഭയപ്പെടട്ടെ; ഭൂവാസികള്‍ ഒക്കെയും 
അവനെ ഭയപ്പെടട്ടെ. സങ്കീര്‍ത്തനം 33:8 

യഹോവയെ ഭയപ്പെടുവിന്‍, അവന്റെ വിശുദ്ധന്മാരേ, അവനെ 
ഭയപ്പെടുന്നവര്‍ക്കു കുറവില്ലല്ലോ. മക്കളേ, വരുവിന്‍, എന്റെ 
വാക്കു കേള്‍ക്കുവിന്‍; ഞാന്‍ നിങ്ങളെ യഹോവാഭക്തി 
പഠിപ്പിക്കും. ജീവനെ കാംക്ഷിക്കയും നന്മ കാണേണ്ടതിന്നു 
ദീര്‍ഘനാളുകളെ സ്നേഹിക്കുകയും ചെയ്യുന്നവന്‍ ഏതു 
മനുഷ്യന്‍? നിന്റെ നാവിനെ തിന്മയില്‍നിന്നും നിന്റെ അധരങ്ങളെ 
വഞ്ചനയില്‍നിന്നും കാത്തുകൊള്ളുക. തിന്മ വിട്ട്‌ നന്മ ചെയ്യുക; 
സമാധാനം അന്വേഷിച്ചു പിന്തുടരുക. സങ്കീര്‍ത്തനം 34:9,11-14 
യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു; അവന്റെ 
കല്പനകളെ അനുസരിക്കുന്ന ഏവര്‍ക്കും നല്ല വിവേകം ഉണ്ടു; 
അവന്റെ സ്തുതി എന്നേക്കും നിലനിലക്കുന്നു. 

സങ്കീര്‍ത്തനം 111:10 


ഒരു പാപി നൂറു പ്രാവശ്യം തിന്മ ചെയ്താലും അവന്റെ ആയുസ്സ്‌ 
ദീര്‍ഘിച്ചാലും, അവന്റെ മുമ്പാകെ ഭയപ്പെടുന്ന ദൈവത്തെ 
ഭയപ്പെടുന്നവര്‍ക്ക്‌ അത്‌ നന്നായിരിക്കുമെന്ന്‌ ഞാന്‍ 
തീര്‍ച്ചയായും അറിയുന്നു; നിഴല്‍ പോലെ ദിവസങ്ങള്‍; 
എന്തെന്നാല്‍ അവന്‍ ദൈവസന്നിധിയില്‍ ഭയപ്പെടുന്നില്ല. 
സഭാപ്രസംഗി 8:12-13 നമുക്ക്‌ മുഴുവന്‍ കാര്യത്തിന്‍റെയും 
നിഗമനം കേള്‍ക്കാം: ദൈവത്തെ ഭയപ്പെടുക, അവന്റെ 
കല്‍പ്പനകള്‍ പാലിക്കുക; ഇത്‌ മനുഷ്യന്റെ മുഴുവന്‍ കടമയാണ്‌. 
എന്തെന്നാല്‍, ദൈവം എല്ലാ പ്രവൃത്തിയും, എല്ലാ 
രഹസ്യകാര്യങ്ങളും, അത്‌ നല്ലതായാലും, തിന്മയായാലും, 
ന്യായവിധിയിലേക്ക്‌ കൊണ്ടുവരും. സഭാപ്രസംഗി 12:13-14 
യഹോവ ഉന്നതന്‍; അവന്‍ ഉന്നതത്തില്‍ വസിക്കുന്നു; അവന്‍ 
സീയോനെ ന്യായവും നീതിയുംകൊണ്ടു നിറെച്ചു. ജ്ഞാനവും 
പരിജ്ഞാനവും നിന്റെ കാലത്തിന്റെ സ്ഥിരതയും രക്ഷയുടെ 
ബലവും ആയിരിക്കും; യഹോവാഭക്തി അവന്റെ 
നിക്ഷേപമാകുന്നു. യെശയ്യാവ്‌ 33:5-6 എല്ലാ മനുഷ്യരെയും 
ബഹുമാനിക്കുക. സാഹോദര്യത്തെ സ്നേഹിക്കുക. ദൈവത്തെ 
ഭയപ്പെടുക. രാജാവിനെ ബഹുമാനിക്കുക. 1 പത്രോസ്‌ 2:17 
ദൈവത്തെ ഭയപ്പെട്ടു അവനെ മഹത്ചപ്പെടുത്തുവിന്‍ എന്നു 
ഉറക്കെ പറഞ്ഞു. അവന്റെ ന്യായവിധിയുടെ നാഴിക 
വന്നിരിക്കുന്നു; ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും 
ഉണ്ടാക്കിയവനെ നമസ്കരിക്കുവിന്‍. വെളിപ്പാട്‌ 14:7 
യഹോവാഭക്തി അറിവിന്റെ ആരംഭമാകുന്നു; ഭോഷന്മാരോ 
ജ്ഞാനത്തെയും പ്രബോധനത്തെയും നിരസിക്കുന്നു. 
സദൃശവാക്യങ്ങൾ 1:7 നിനക്കു തന്നേ 
ജ്ഞാനിയായിരിക്കരുതു; യഹോവയെ ഭയപ്പെട്ടു ദോഷം 
വിട്ടുമാറുക. അതു നിന്റെ നാഭിക്കു ആരോഗ്യവും നിന്റെ 
അസ്ഥികള്‍ക്കു മജ്ജയും ആയിരിക്കും. സദൃശവാക്യങ്ങൾ 3:7-8 


യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു; 
വിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകം ആകുന്നു. 
സദൃശവാക്യങ്ങൾ 9:10-11 

യഹോവാഭക്തി ദീര്‍ഘായുസ്സുണ്ടാക്കുന്നു; ദുഷ്ടന്മാരുടെ 
സംവത്സരമോ ചുരുങ്ങും. സദൃശവാക്യങ്ങൾ 10:27 
യഹോവാഭക്തിയില്‍ ഉറച്ച ആശ്രയം ഉണ്ടു; അവന്റെ മക്കള്‍ക്കു, 
സങ്കേതം ഉണ്ടാകും. യഹോവാഭക്തി ജീവന്റെ ഉറവാകുന്നു; 
സദൃശവാക്യങ്ങൾ 14:26-27 


വലിയ നിക്ഷേപത്തെക്കാളും കഷ്ടതയെക്കാളും 
യഹോവാഭക്തിയോടെ അല്ലമായിരിക്കുന്നതാണ്‌ നല്ലത്‌. 
യഹോവാഭക്തി ജ്ഞാനത്തിന്റെ ഉപദേശം; ബഹുമാനത്തിനു 
മുമ്പില്‍ താഴ്മയും. സദൃശവാക്യങ്ങൾ 15:16,33 

കാരുണ്യത്താലും സത്യത്താലും അകൃത്യം ശുദ്ധീകരിക്കപ്പെടുന്നു; 
യഹോവാഭക്തിയാല്‍ മനുഷ്യര്‍ തിന്മ വിട്ടുമാറുന്നു. 
സദൃശവാക്യങ്ങൾ 16:6 


യഹോവാഭക്തി ജീവിപ്പിക്കുന്നു; അതുള്ളവന്‍ തൃപ്തനായി 
വസിക്കും; തിന്മയോടെ അവനെ സന്ദര്‍ശിക്കുകയില്ല. 
സദൃശവാക്യങ്ങൾ 19:23 

താഴ്മയും യഹോവാഭക്തിയുംകൊണ്ടു ധനവും മാനവും ജീവനും 
ആകുന്നു. സദൃശവാക്യങ്ങൾ 22:4 

നിന്റെ ഹൃദയം പാപികളോടു അസൂയപ്പെടരുതു; നീയോ 
ഇടവിടാതെ യഹോവാഭക്തിയില്‍ ആയിരിക്കേണം. തീര്‍ച്ചയായും 
ഒരു അവസാനം ഉണ്ട്‌, നിന്റെ പ്രതീക്ഷ അസ്തമിക്കുകയുമില്ല. 
സദൃശവാക്യങ്ങൾ 23:17-18 


